Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL/ TV (N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


GOVERN 


- 
കര 


a 


രള സർക്ക 
NMENT OF 


രക്കാർ 


t 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2016 ജൂൺ 7 
7th June 2016 
1191 ഇടവം 24 
24th Idavam 1191 
1938 ജ്യേഷ്ഠം 17 
| 17th Jyaishta 1938 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


PART I 


Notifications and Orders issued by the Government 

നിയമ വകുപ്പ് 


ഫ് ളോർ, റ്റി . സി . 25 / 297 0 ( 1) , മല്ലൂർ റോഡ്, വഞ്ചിയൂർ, 

തിരുവനന്തപുരം-695 035 എന്നയാളെ തിരുവനന്തപുരം റവന്യൂ 
നിയമ (എച്ച്) 

ജില്ല ഉൾപ്പെട്ട പ്രദേശത്തേക്ക് 2016 ഫെബ്രുവരിമാസം 4 -ാം 
വിജ്ഞാപനം 

തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷക്കാല യ ള വി ലേക്ക് 

നോട്ടറിയായി (രജിസ്റ്റർ നമ്പർ 45 / 1997/ TVM) ഇതിനാൽ 
(1) 

പുനർനിയമിക്കുന്നു . 
നമ്പർ 23396/ എച്ച്3/ 2015/ നിയമം. 

ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 
തിരുവനന്തപുരം, 2016 ഫെബ്രുവരി 25. 

ബി . ജി . ഹരീന്ദ്ര നാഥ്, 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ 

നിയമ സെക്രട്ടറി. 
ആക്ട്) 3 - 5 -ം വകുപ്പുകളും 1956- ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടി വായിച്ചപകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ 

വിജ്ഞാപനം 
ശ്രീമതി എൻ. സുഭദ്രാമ്മ, അഡ്വക്കേറ്റ്, എം . ഡി . സി. സെന്റർ , 
കോട്ടയം, പിൻ - 686 001 എന്നവരെ കോട്ടയം റവന്യൂ ജില്ല 
ഉൾപ്പെട്ട പ്രദേശത്തേക്ക് 2016 ഏപ്രിൽ മാസം 19 -ാം തീയതി 
മുതൽ വീണ്ടും അഞ്ചുവർഷക്കാലയളവിലേക്ക് നോട്ടറിയായി 

- നമ്പർ 21682 /എച്ച്3/ 2015 / നിയമം. 
( രജിസ്റ്റർ നമ്പർ 13 / 97 /KTM) ഇതിനാൽ പുനർനിയമിക്കുന്നു . 

-- തിരുവനന്തപുരം, 2016 മാർച്ച് 4. 

- 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952- ലെ 53 -ാം കേന്ദ 
(2) 

ആക്റ്റ് ) 3 -0 5 -ാം വകുപ്പുകളും 1956- ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 

8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ചപകാരം 
നമ്പർ 21155/ എച്ച്3 / 2015/ നിയമം. 

നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ 
- തിരുവനന്തപുരം, 2016 മാർച്ച് 3. 

| ശ്രീ . കെ . സി . സജീഷ്, അഡ്വക്കേറ്റ്, കുറുവത്ത് ഹൗസ്, 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ 

പെരുവല്ലൂർ പി. ഒ., പൂവത്തൂർ ( വഴി), തൃശ്ശൂർ- 680 508 എന്ന 
ആക്ട് ) 3- o 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ യാളെ തൃശ്ശൂർ റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട ചാവക്കാട് താലൂക്ക് 
8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ചപകാരം 

പ്രദേശത്തേക്ക് 2016 ഫെബ്രുവരി മാസം 10 -ാം തീയതി മുതൽ 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ വീണ്ടും അഞ്ചുവർഷക്കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ 
ശ്രീ . ജി . വിഷ്ണദാസ്, അഡ്വക്കേറ്റ്, സി . വി. ടവർ, ഗ്രൗണ്ട് നമ്പർ 04/ 2006 / TCR ) ഇതിനാൽ പുനർനിയമിക്കുന്നു. 


7th JUNE 2016] 


KERALA GAZETTE 


108 


- ( 2) 


- (6 ) 


8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ചപകാരം 
നമ്പർ 23280 / എച്ച്3 / 2015 / നിയമം. 

നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, 
- തിരുവനന്തപുരം, 2016 മാർച്ച് 4. 

- ശ്രീ. കോശി, പി . ജെ ., അഡ്വക്കേറ്റ്, പടിഞ്ഞാറേത്തലയ്ക്കൽ, 

മാങ്കരത്തോപ്പ്, വിശ്വംബരൻ റോഡ്, പാപ്പനംകോട് പി . ഒ ., 
- 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ്ര 

തിരുവനന്തപുരം- 695 018 എന്നയാളെ തിരുവനന്തപുരം റവന്യൂ 
ആക്ട് ) 3- 0 5 -ാം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 

ജില്ല യിൽ ഉൾപ്പെടെ തിരു വന ന്ത പുരം കോർപ്പ റേ ഷൻ 
8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ചപകാരം 

പ്രദേശത്തേക്ക് 2016 ഫെബ്രുവരി മാസം 28 -ാം തീയതി മുതൽ 
നൽക പ്പെട്ട അധികാ ര ങ്ങ ൾ വിനി യോ ഗിച്ച്, കേരള 

വീണ്ടും അഞ്ചുവർഷക്കാലയളവിലേക്ക് നോട്ടറിയായി (രജിസ്റ്റർ 
സർക്കാർ ശ്രീ . ഹക്ക്, എം . കെ ., അഡ്വക്കേറ്റ്, അയ്ക്കര 

നമ്പർ 25 / 2011/TVPM) ഇതിനാൽ പുനർനിയമിക്കുന്നു . 
ഹൗസ്, ചെറു വള്ളൂർ പി . ഒ., തൃശ്ശൂർ- 680 321 എന്നയാളെ 
തൃശ്ശൂർ റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട മുകുന്ദപുരം താലൂക്ക് 
പ്രദേശത്തേക്ക് 2016 ഫെബ്രുവരി മാസം 18 -ാം തീയതി മുതൽ 

നമ്പർ 27102 /എച്ച്3 / 2015/ നിയമം. 
വീണ്ടും അഞ്ചുവർഷക്കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ 

-- തിരുവനന്തപുരം, 2016 മാർച്ച് 4. 
നമ്പർ 01/2011/ TCR ) ഇതിനാൽ പുനർനിയമിക്കുന്നു. 

1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ് 

ആക്റ്റ്) 3 -ം 5 -ാം വകുപ്പുകളും 1956- ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
നമ്പർ 24936/ എച്ച്3 /2015 / നിയമം. 

8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ചപ്രകാരം 
-- തിരുവനന്തപുരം, 2016 മാർച്ച് 4. - 

നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ 

ശ്രീ . എ . സന്തോഷ് കുമാർ , അഡ്വക്കേറ്റ്, " ശ്രീ സംഗീത , 
- 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952- ലെ 53 -ാം കേന്ദ 

നെടു ങ്കാ ട് , കരമന പി . ഒ ., തിരു വ ന ന്ത പുരം- 695 002 , 
ആക്ട്) 3- 5 -ം വകുപ്പുകളും 1956- ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 

എന്നയാളെ കേരള സംസ്ഥാനം ഉൾപ്പെട്ട മുഴു വൻ 
8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ചപകാരം 

പ്രദേശത്തേക്ക് 2016 മാർച്ച് മാസം 2 -ാം തീയതി മുതൽ വീണ്ടും 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ 

അഞ്ചുവർഷക്കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 
ശ്രീ . ആർ. ശശിധരൻ പിള്ള, ഇടയിലെ വീട്, കൃഷ്ണപുരം, 

10 / 2001/ TVPM) ഇതിനാൽ പുനർനിയമിക്കുന്നു. 
കായംകുളം, ആലപ്പുഴ-690 533 എന്നയാളെ ആലപ്പുഴ റവന്യൂ 
ജില്ലയിൽ ഉൾപ്പെട്ട മാവേലിക്കര താലൂക്ക് പ്രദേശത്തേക്ക് 2016 

ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 
ഫെബ്രുവരി മാസം 23 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു 
വർഷക്കാല യ ള വി ലേക്ക് നോട്ട റി യായി ( ര ജി സ്റ്റർ നമ്പർ 

-- ഡി . സാജു , 
02/ 2011 / ALPA ) ഇതിനാൽ പുനർനിയമിക്കുന്നു . 

്പെഷ്യൽ സെക്രട്ടറി ( നിയമം) 
| (i/c) നിയമ സെക്രട്ടറി. 


- ( 3 ) 


NOTIFICATION 


നമ്പർ 24987 / എച്ച്3/ 2015/ നിയമം. 

- തിരുവനന്തപുരം, 2016 മാർച്ച് 4. 
- 1952- ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ്ര 
ആക്ട്) 3- 5-ാം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ ( 4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ചപകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ 
ശ്രീ . ഡി . സുരേഷ്ചന്ദ് കുമാർ, അഡ്വക്കേറ്റ്, " ശ്രീ സരസ്സ് , 
കോവളം ജംഗ്ഷൻ, കോവളം പോസ്റ്റ്, തിരുവനന്തപുരം-695 527 
എന്നയാളെ കേരള സംസ്ഥാനം ഉൾപ്പെട്ട മുഴു വൻ 
പ്രദേശത്തേക്ക് 2016 ഫെബ്രുവരി മാസം 8 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചു വർഷക്കാല യ ള വി ലേക്ക് നോട്ട റി യായി 
( രജിസ്റ്റർ നമ്പർ 02 / 2001 /TVPM) ഇതിനാൽ പുനർനിയമിക്കുന്നു. 


No. 5177/ H2/ 2016 /Law. 

Thiruvananthapuram , 9th March 2016 . 
In exercise of the powers conferred by Section 
| 10 (a ) of the Notaries Act, 1952 ( Central Act 53 of 1952 ) 

the Government of Kerala hereby remove the name of 
Sri Royce Chirayil, Advocate , Perumalichirayil Veedu , 

Mannanam P. 0 ., Kottayam- 686 561 ( Notary Register 
No. 25 / 97 /KTM ) from the Register of Notaries with effect 
from 24 -2 - 2016 based on a request to that effect made 
by him. 


By order of the Governor, 


നമ്പർ 25262/ എച്ച്3/ 2015/ നിയമം. 

തിരുവനന്തപുരം, 2016 മാർച്ച് 4. 
- 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ് 
ആക്ട്) 3 - o 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 


B . G . HARINDRANATH , 

Law Secretary. 


